Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


OVERN 


. 


രം 


സ 


പ ാം 


VMENT OF 


OF KERT 


ണa A 


जपनर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


6th July 2010 
2010 ജൂലൈ 6 
15th Ashadha 1932 
1932 ആഷാഢം 15 


വാല്യം 55 


നമ്പർ 


PART III 
Fire Force Department 


ലേല ദർഘാസ് പരസ്യം 


നമ്പർ ബി2 - 3766 / 2010 . 


2010 ജൂ 


ൺ 11. 


അഗ്നിരക്ഷാ സേവന വകുപ്പുവക കോട്ടയം ഫയർ ആന്റ് 
റെസ്ക്യൂ സ്റ്റേഷ നിലെ മറ്റ ഡോർ ആംബു ല ൻ സ് 
കെ . ഇ . വി . 8423 ( 1984 മോഡൽ) ഇപ്പോഴത്തെ സ്ഥിതിയിലും 
അവസ്ഥയിലും 12 - 8- 2010 പകൽ 11 മണിക്ക് കോട്ടയം ഫയർ 
ആന്റ് റെസ്ക് സ്റ്റേഷന്റെ പരിസരത്തുവച്ച് പരസ്യമായി 
ലേലം ചെയ്തുകൊടുക്കുന്നതാണ്. 

ലേലത്തോടൊപ്പം മുദ്ര പതിച്ച ടെണ്ടറുകളും ക്ഷണിച്ചു . 
കൊ ള്ളു ന്നു . മുദ്ര പതിച്ച ടെണ്ട റു കൾ 10 - 8 - 2010 - ന് 
4 മണിവരെ നേരിട്ടോ തപാൽവഴിയോ സ്വീകരിക്കുന്നതാണ്. 
4 മണിക്കുശേഷം തപാലിൽ വരുന്ന ടെണ്ടറുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. മുദ്ര പതിപ്പിച്ച ടെണ്ടറുകൾ 
ഉൾക്കൊള്ളുന്ന കവറിന്റെ പുറത്ത് “ ഫയർ ആന്റ് റെസ്ക 
സർവ്വീസസ് വകു പ്പു വക മറ്റ ഡോർ ആംബു ലൻ സ് 
കെ . ഇ . വി . 8423 വാങ്ങുന്നതിനുള്ള ടെണ്ടർ എന്ന് എഴുതിയി 
രിക്കണം. ടെണ്ടറുകൾ ഡിവിഷണൽ ആഫീസർ, ഫയർ ആന്റ് 
റെസ്ക് സർവ്വീസസ്, സതേൺ ഡിവിഷൻ, ഗവൺമെന്റ് 
പസ് പി. ഒ., ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, ചെങ്കൽചൂള, 
തിരുവനന്തപുരം- 1 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. 
പരസ്യലേലത്തിനുശേഷം നേരത്തെ ലഭിച്ചിട്ടുള്ള ടെണ്ടറുകൾ 
തുറക്കുന്നതും ലേലത്തിൽ വിളിച്ച തുകയോ ടെണ്ടറിൽ ലഭിച്ച് 
തുകയോ ഏതാണ് കൂടുതൽ എന്ന് പരിശോധിച്ചശേഷം ആ 


തുകയ്ക്ക് താൽക്കാലികമായി ലേലം ഉറപ്പിക്കുന്നതുമാണ്. 
- ടെണ്ടർ നൽകിയവർക്കും ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുന്നവർ ടെണ്ടർ നൽകിയിരിക്കണമെന്ന് 
നിർബന്ധമില്ല . 

ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വർ ലേലം 
- തുടങ്ങുന്നതിനുമുമ്പായി 1,000 രൂപ (ആയിരം രൂപ മാത്രം) 
നിരതദ്രവ്യമായി അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ നൽകുവാൻ 
ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യമായി 1,000 രൂപയുടെ കോസ് 
ചെയ്യാത്ത ബാങ്ക് ഡാഫ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, 
വെള്ളയമ്പലം ബ്രാഞ്ചിൽ മാറ്റത്തക്ക വിധം ഡിവിഷണൽ 
ആഫീസർ, ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ്, ദക്ഷിണ 
മേ ഖല , തിരു വ ന അ പു രം - 1 എന്ന വിലാ സ ത്തിൽ 
ടെണ്ടറിനോടൊപ്പം അയയ്ക്കേണ്ടതാണ്. 

- ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ 
ടെണ്ടർ നൽകുന്ന ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതും ടിയാൻ ഉടൻതന്നെ ലേലത്തുകയുടെ 25 % 
അടയ്ക്കേണ്ടതും ബാക്കി തുകയും മുഴു വൻ തുകയുടെ 
വിൽപ്പന നികുതിയും ലേലം സ്ഥിരപ്പെടുത്തിഉത്തരവ് ലഭിച്ച് 
15 ദിവസത്തിനകം അടച്ച് സ്വന്തം ചെലവിലും ഉത്തരവാദിത്വ 
ത്തിലും വാഹനം നീക്കം ചെയ്യേണ്ടതുമാണ്. ലേലം/ ടെണ്ടർ 
സ്ഥിര പ്പെടുത്തുന്ന ആളിന്റെ ഒഴി കെ യു ള്ള വരുടെ 
നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ മടക്കിക്കൊടുക്കുന്നതാണ്. 


6th July 2010] 


FIRE FORCE DEPARTMENT 


ഏതെ ങ്കിലും കാര ണ വ ശാൽ ലേലം/ ദർഘാസ് 
സ്ഥിര പ്പെ ടുത്തി കിട്ടു ന്ന യാൾ ലേല നിബ ന്ധ ന ക ൾ 
ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതും വാഹനം പുനർ ലേലം ചെയ്യുന്നതുമായിരിക്കും. 
പുനർ ലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് 
മുൻലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും കൂടുതലായി 
കിട്ടുന്ന തുകയ്ക്ക് മുൻ ലേലക്കാരന് അവകാശം ഇല്ലാത്തതു 
മാണ്. നിരതദ്രവ്യം ഇല്ലാത്ത ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല . 
ലേലം/ ടെണ്ടർ നൽകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രവൃത്തി 
ദിവസങ്ങളിൽ രാവിലെ 10 മണിമുതൽ വൈകുന്നേരം 5 മണിവരെ 
കോട്ടയം ഫയർ ആന്റ് റെസ്ക് സ്റ്റേഷനിലെ സ്റ്റേഷൻ 
ആഫീസറുടെ അനുവാദത്തോടെ വാഹനം പരിശോധിക്കാവു 
ന്നതാണ്. എന്നാൽ കാരണമൊന്നും കാണിക്കാതെ ലേലം 
ഭാഗികമായോപൂർണ്ണമായോ നിർത്തിവയ്ക്കുന്നതിന്താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന് അധികാരമുണ്ടായിരിക്കും. 


ഡിവിഷണൽ ആഫീസറുടെ കാര്യാലയം, 
ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ്, 
ദക്ഷിണമേഖല , 

- ( ഒപ്പ്) 
തിരുവനന്തപുരം-1. 

ഡിവിഷണൽ ആഫീസർ. 
ഫോൺ- 0471 2322354. 


